കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/TV(N )/634/2012-14 


GOVERNO 


ക 


കേ 


രള സർക് 


ക്കാർ 


VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 


വാല്യം 3 ) 


ചൊവ്വ 


2014ജൂ ലൈ29 

29th July 2014 
1189 കർക്കടകം 13 
13th Karkadakam 1189 


നമ്പർ 1 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


1936 ശാവണം 7 
7th Sravana 1936 


PART III 
Co - operative Department 


കോട്ടയം ജില്ലാ സഹകരണ സംഘം ജനറൽ വിഭാഗം ജോയിന്റ് രജിസ്ട്രാർ 

- പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 

( ഹാജർ: ശ്രീ . എൻ. കെ . വിജയൻ) 
നമ്പർ എ . ഇ . എൽ.- 7774 / 91. 

2014 ജൂ ൺ 11. 
വിഷയം - സമാപ്തീകരണം - കെ . 428 മണിമല കൺസ്യൂമർ സഹകരണ സംഘം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവാകുന്നു . 
സൂചന : - (1) ഈ ഓഫീസിലെ 11- 1- 1992 - ലെ എ . ഇ . എൽ. 7774 / 91 -ാം നമ്പർ ഉത്തരവ്. 

(2) ബഹു . സർക്കാരിന്റെ 6-9- 2013 - ലെ സ .ഉ. സി .എസ്. 583/ 2013 -ാം നമ്പർ ഉത്തരവ്. 
( 3) ഈ ഓഫീസിലെ 28 - 1- 2014 - ലെ എ . ഇ . എൽ. 1342 / 01 -ാം നമ്പർ ഉത്തരവ്. 
(4 ) സംഘം ലിക്വിഡേറ്ററുടെ 15 - 5- 2014 - ലെ തീരുമാനം നമ്പർ- 1. 

(5) കാഞ്ഞിരപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ)- ന്റെ 21-5- 2014 - ലെ 194 /01 -ാം നമ്പർ കത്ത്. 
- കെ . 428 -ാം നമ്പർ മണിമല കൺസ്യൂമർ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം സൂചന (1) പ്രകാരം സമാപ്തീകരിക്കുന്ന 
തിന് കാഞ്ഞിരപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ പൊൻകുന്നം യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി 
നിയമിച്ച് ഉത്തരവായിട്ടുള്ളതും, സംഘത്തിന്റെ ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിക്കുകയും സൂചന ( 4) ലിക്വിഡേറ്ററുടെ 
തീരുമാനപ്രകാരം സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത ഉത്തരവുണ്ടാകുന്നതിനായി 
അപേക്ഷ സമർപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. ലിക്വിഡേറ്ററുടെ നടപടികൾ പരിശോധിച്ചതിൽനിന്നും താഴെ പറയുന്ന കാര്യങ്ങൾ 
ബോദ്ധ്യപ്പെട്ടിരിക്കുന്നു . 


ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ് 5 - 5- 1993 - ൽ ഏറ്റെടുത്തു . 19 - 1-2000 - ൽ മെയിം നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തി. ചാർജെടുത്ത 
തീയതിയിലെ ബാക്കിപത്രം താഴെ സൂചിപ്പിക്കുന്ന പ്രകാരമായിരുന്നു . 


29th JULY 2014 ] 


CO -OPERATIVE DEPARTMENT 


152 


ബാദ്ധ്യതകൾ 


തുക 


ആസ്തികൾ 


തുക 


ഓഹരി മൂലധനം 

നീക്കിയിരുപ്പ് കൈവശം ബാങ്കിൽ 19 , 94. 07 
സർക്കാർ 25, 000 

മറ്റു സ്ഥാപനങ്ങളിലെ ഓഹരികൾ 

200 . 00 
എൻ. സി . ഡി . സി 10 , 000 

കരുതൽ ധനം 

1. 90 
കെ . ഇ . പി. സി. 5,000 

സ്റ്റാഫ് സെക്യൂരിറ്റി നിക്ഷേപം 

750. 00 
വ്യക്തികൾ 16 ,350 

56, 350 . 00 പലവക 

520. 00 
സർക്കാർ വായ്പ 

450 .00 ഫർണിച്ചർ 

5 , 866 . 32 
സ്റ്റാറ്റ്യൂട്ടറി 

8, 541.36 

കേടുവന്നതും കുറവ് വന്നതുമായ 
ഫണ്ടുകളും റിസർവുകളും 

സാധനങ്ങൾ 

15 ,715 . 46 
മറ്റു ഫണ്ടുകളും റിസർവുകളും 

22,792 .73 അഡ്വാൻസ് കിട്ടാനുള്ളത് 

1,289.86 
ഗ്രാന്റ് സബ്സിഡി 

3 ,296. 50 അറ്റ് നഷ്ടം 

86 , 201, 87 
കൊടുക്കുവാനുള്ള പലിശ 

- 817 . 00 
ഗവ . ഗ്രാന്റ്, സബ്സിഡി മുതലായവ 

2 , 250. 00 
സ്റ്റാഫ് സെക്യൂരിറ്റി 

2 ,787 .50 
സിൽബന്തി ചെലവും തൻചെലവും 

2,469 .50 
അഡ്വാൻസുകൾ കൊടുക്കുവാനുള്ളത് 1,40 , 470 .21 
മുന്നാണ്ടുകളിലെ വീതിക്കാത്ത ലാഭം 

10 . 82 
ആകെ 2, 40 , 235.62 

-- ആകെ 2,40,235.62 
- സംഘത്തിന്റെ ജംഗമസാധനങ്ങൾ നിയമാനുസൃതം ലേലം ചെയ്ത് വിറ്റവകയിൽ - 18, 450 ലഭിക്കുകയും, ടി തുക 
ഉപയോഗിച്ച് സർക്കാരിലേക്ക് അടയ്ക്കുവാൻ ബാക്കിയുണ്ടായിരുന്ന സർക്കാർ വായ്പ , ആഡിറ്റ് ഫീസ് എന്നിവ പൂർണ്ണമായും, 
സർക്കാർ ഓഹരി മൂലധനം 15,000 - o സർക്കാരിലേക്ക് അടച്ചിട്ടുണ്ട്. സർക്കാർ ഓഹരി മൂലധനത്തിൽ തിരികെ അടയ്ക്കാൻ 
ബാക്കി നിന്നിരുന്ന 20,000 -ം ആയതിന്റെ പലിശ ഇനത്തിൽ 1,113 -ം എഴുതി തള്ളി ബഹു . സർക്കാരിന്റെ സൂചന (2) പ്രകാരം 
ഉത്തരവ് ലഭിച്ചിട്ടുണ്ട്. 

- സംഘത്തിന്റെ കൊടുത്ത് തീർക്കുവാൻ സാധിക്കാത്ത 2,01,219.19 - ന്റെ ബാധ്യത കണ്ടുകെട്ടിയും ഈടാക്കിയെടുക്കാൻ 
സാധിക്കാത്ത 2, 16 ,104 .54- ന്റെ ആസ്തികൾ എഴുതിത്തള്ളിയും ഈ ആഫീസിലെ സൂചന (3 ) പ്രകാരം ഉത്തരവായിട്ടുണ്ട്. 

- പിരിച്ചെടുത്ത ആസ്തിതുകയുടെ 15 % തുകയായ 2,785 ലിക്വിഡേഷൻ ചാർജായും 5 % തുകയായ 928 ശേഷം ബാക്കി 
മിച്ചമുള്ള 1,606 ഉൾപ്പെടെ 2,534 കോമൺഗുഡ്ഫണ്ടിലേക്കും അടച്ചിട്ടുണ്ട്. 

ലിക്വിഡേറ്ററുടെ നാളിതുവരെയുള്ള വരവ് ചെലവ് കണക്ക് താഴെ പറയും പ്രകാരമാണ്. 


വരവ് 


- തുക 


ചെലവ് 


തുക 


ജംഗമലേലം 


18 ,450 .00 


15000. 00 


15 , 339 . 60 


1750 . 00 


59.00 


1313 . 00 


ബാങ്ക് നിക്ഷേപം പിൻവലിച്ചത് 
ലിക്വിഡേറ്റർ അഡ്വാൻസ് 
ജില്ലാ ബാങ്ക് ഓഹരി പിൻവലിച്ചത് 
ലാഭവിഹിതം ലഭിച്ചത് 


100.00 


450.00 


11.25 


747 . 00 


ഗവ. ഓഹരി തിരികെ 
ആഡിറ്റ് ഫീസ് 
ഗവ . ഓഹരി പലിശ 
ഫർണിച്ചർ വായ്പ 
ഫർണിച്ചർ വായ്പയ്ക്ക് പലിശ 
തൻ ചെലവ് 
ബാങ്ക് നിക്ഷേപം 
ലിക്വി. അഡ്വാൻസ് തിരികെ 
ലിക്വിഡേഷൻ ചാർജ് 
കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 


59. 00 


9307 .25 


| 20. 60 


2785. 00 


2534. 00 


ആകെ 


33 , 965 .85 


ആകെ 


33 ,965. 85 


സംഘത്തിന്റെ ഇപ്പോഴത്തെ ( 15 - 5 - 2014 ) ബാക്കിപത്രം താഴെ പറയും പ്രകാരമാണ്. 


ആസ്തി. 


ബാദ്ധ്യത 


ഇല്ല 


ഇല്ല 


29th JULY 2014] 


CO -OPERATIVE DEPARTMENT 


153 


- സംഘത്തിന്റെ അവസാന പൊതുയോഗം 25- 4- 2012 - ൽ കൂടി അംഗീകരിച്ചിട്ടുള്ളതും സൂചന (4 ) പ്രകാരം സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിന് ലിക്വിഡേറ്റർ തീരുമാനം എടുത്തിട്ടുള്ളതും ആയത് സൂചന (5) പ്രകാരം കാഞ്ഞിരപ്പള്ളി 
അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ശുപാർശ ചെയ്തിട്ടുള്ളതുമാണ്. ലിക്വിഡേഷൻ കണക്കിൽ ബാക്കി നിൽപ്പില്ല . ഇപ്രകാരം 
ലിക്വിഡേഷൻ നടപടി പൂർത്തീകരിച്ചതായി എനിക്ക് ബോദ്ധ്യമായതിനാൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


കെ . 428 -ാം നമ്പർ മണിമല കൺസ്യൂമർ സഹകരണ സംഘം ക്ലിപ്തത്തിന്റെ രജിസ്ട്രേഷൻ കേരള സഹകരണ നിയമം 
74 -ാം വകുപ്പ് പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ടും സംഘത്തിന്റെ പേര് സംഘങ്ങളുടെ പട്ടികയിൽനിന്നും നീക്കംചെയ്തുകൊണ്ടും 
ഉത്തരവാകുന്നു . 


- ലിക്വിഡേറ്റർ സംഘത്തിന്റെ റിക്കാർഡുകളും, ഫയലുകളും ചട്ടം 70 - ൽ നിഷ്ക്കർഷിക്കുന്ന പ്രകാരം 3 വർഷക്കാലം 
സൂക്ഷിക്കേണ്ടതും ആയതിനുശേഷം ഈ ഓഫീസിന്റെ അനുമതിയോടെ നശിപ്പിക്കാവുന്നതുമാണ്. 


ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ), 
ആഫീസ്, കോട്ടയം. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


തൃശ്ശൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് 

പൂർത്തീകരിക്കാത്തതിനാൽ രേഖകളിൽ ടി ബാങ്ക് ഇപ്പോഴും 

നിലനിൽക്കുന്നതായി കാണുന്നു . തന്മൂലം പുതിയ ബാങ്കിന്റെ 
- രജിസ്ട്രാർ ( ജനറൽ)- ടെ നടപടിക്രമം 

കണ ക്കു കൾ ക്രമീക രിക്കു ന്ന തിനോ, ആഡിറ്റ് പൂർത്തീ 
| [ ഹാജർ : സി . വി . ശശിധരൻ, ജോയിന്റ് രജിസ്ട്രാർ 

ക രിക്കു ന്ന തിനോ സാധിക്കു ന്നില്ല . ആർ. 312 -ാം നമ്പർ 
- ( ജനറൽ) ഇൻചാർജ്, തൃശ്ശൂർ) 

ഇരിങ്ങാലക്കുട സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ 
നമ്പർ എ . ഇ .എൽ. 6491/ 2013. 

| 2013 ഡിസംബർ 12. 

2 012 - 13 വർഷം വരെ യു ള്ള ആഡിറ്റ് പൂർത്തീ ക രിച്ച് 

ആർ. 1353 -ാം നമ്പർ കൊടുങ്ങല്ലൂർ താലൂക്ക് പാഥ മിക 
വിഷയം: - ആർ. 993 -ാം നമ്പർ കൊടുങ്ങല്ലൂർ സഹകരണ സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന് നൽകേണ്ട 

കാർഷിക ഗ്രാമ വികസന ബാങ്ക്- സമാപ്തീ വക യിൽ രണ്ടു തവണകളി ലായി 12 - 8 - 2013 - ൽ 
കരണം-ഉദ്യോഗസ്ഥനെ നിയമിച്ചുകൊണ്ടുള്ള 80 , 19 , 771. 64 - 28 - 11 - 2 013 - ൽ 40, 00 , 000 - അടക്കം 
ഉത്തരവ് സംബന്ധിച്ച്. 

- 1, 20,19 ,771.64 നൽകിയിട്ടുള്ളതും ബാക്കി സംഖ്യ 2010 - 11, 

2011 - 12 വർഷങ്ങളിലെ ഇൻകം- ടാക് സ് അസ സ് മെന്റ് 
സൂചന : 1. 12 - 8 - 2013 - ലെ 45 / 2011 നമ്പർ ഓർഡിനൻസ്. 

കഴിഞ്ഞതിനു ശേഷം നൽകാമെന്നും അറിയിച്ചിട്ടുള്ളതാണ്. 
2. കൊടു ങ്ങ ളൂർ താലൂക്ക് പാഥ മിക 

ആയതുകൊണ്ട് ആർ. 1353 -ാം നമ്പർ ബാങ്കിന്റെ ആഡിറ്റ് 
സഹ ക രണ കാർഷിക ഗാമ വിക സന 

നടപടികൾ ആരംഭിക്കുന്നതിനും, പ്രവർത്തനം കാര്യക്ഷമ 
ബാങ്ക് ഭരണ സമിതിയുടെ 12 - 9 -2013 - ലെ 

മാ ക്കു ന്ന തിനും ആർ. 993 -ാം നമ്പർ കാർഷിക ഗ്രാമ 
7 -ാം നമ്പർ തീരുമാനം. 

വിക സന ബാങ്കിന്റെ ലിക്വി ഡേ ഷൻ നട പടികൾ 
3. കൊടു ങ്ങ ളൂർ പി. സി. എ . ആർ. ഡി. ബി . എത്രയും വേഗം പൂർത്തീക രി ക്കു വാൻ നടപടി സ്വീകരി 
അസിസ്റ്റന്റ് രജിസ്ട്രാർ/ വാല്യൂവേഷൻ ക്കുന്നതിനും അസിസ്റ്റന്റ് രജിസ്ട്രാർ വാല്യൂവേഷൻ ആഫീസർ 
ആഫീസറുടെ 4 - 12 - 2013 - ലെ 25 / 13 - 14 നമ്പർ ശുപാർശ ചെയ്തിരിക്കുന്നു . ഈ സാഹചര്യത്തിൽ താഴെ 
കത്ത്. 

പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 

- ഉത്തരവ് 
ബഹുമാനപ്പെട്ട കേരള ഗവർണ്ണറുടെ 12 - 8 - 2011 - ലെ 
45 / 2011 നമ്പർ ഓർഡിനൻ സും , സഹ ക ര ണ സംഘം 

ബഹുമാനപ്പെട്ട കേരള ഗവർണ്ണറുടെ 45 / 2011 -ാം നമ്പർ 
ര ജി സ് ടാറുടെ അ നു ബന്ധ ഉത്ത ര വ ക ളു ടെയും ഓർഡിനൻസിൻ അടി സ്ഥാനത്തിൽ രൂപീ ക ര ണം 
അടിസ്ഥാ ന ത്തിൽ പാഥ മിക കാർഷിക ഗാമ വിക സന അസാധു വാക്കപ്പെട്ട ആർ. 993 -ാം നമ്പർ കൊടുങ്ങല്ലൂർ 
ബാങ്കു ക ളു ടെ പവർ ത്ത ന പ രിധി ഒരു താലൂ ക്കാ യി സഹകരണ കാർഷിക വികസന ബാങ്കിന്റെ പ്രവർത്തനം, 
നിജപ്പെടുത്തുകയും, വിഭജന പ്രക്രിയ പ്രകാരം 17 പുതിയ 1969 - ലെ കേരള സഹകരണ നിയമം 71 -ാം വകുപ്പനുസരിച്ച് 
പാഥ മിക കാർഷിക ഗാമ വിക സന ബാങ്കു കൾ സമാപ്തീകരിക്കുന്നതിന്, ഉദ്യോഗസ്ഥനായി കൊടുങ്ങല്ലൂർ 
രൂപീ ക രി ക്കു കയും, അ ഫി ലി യേ ഷൻ നൽകു കയും അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസിലെ കൊടുങ്ങല്ലൂർ 
ചെയ്തിട്ടു ള്ള താ ണ് . സൂചന ( 2 ) തീരു മാ ന പ കാരം യൂണിറ്റ് ഇൻ സ് പെക്ടറെ നിയമിച്ചുകൊണ്ട് ഇതിനാൽ 
ആർ. 993 -ാം നമ്പർ കൊടുങ്ങല്ലൂർ സഹകരണ കാർഷിക 

ഉത്തരവാകുന്നു . ടി ഉദ്യോഗസ്ഥൻ പ്രസ്തുത ബാങ്കിന്റെ 
ഗാ മ വി ക സന ബാങ്കിന്റെ ലിക്വി ഡേ ഷൻ നട പടി കൾ 

ആസ്തി ബാദ്ധ്യതകൾ ചാർജെടുക്കേണ്ടതും, നിയമപ്രകാരം 
ആരംഭിക്കുന്നതിന് സഹകരണ സംഘം രജിസ്ട്രാ റോട് 

സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 

ചാർജെടുത്ത തീയതിയിലെ കടധന പട്ടിക , ചാർജെടുക്കാൻ 
അപേക്ഷിച്ചിട്ടുള്ളതാണ്. 

സാധിച്ചിട്ടുള്ള റിക്കാർഡുകളുടെ വിവരങ്ങൾ എന്നിവ ഈ 
സൂചന ( 3 ) കത്ത് പ്രകാരം ആർ. 1353 -ാം നമ്പർ ആഫീസിലേക്ക് അറിയിക്കേണ്ടതാണ്. ലിക്വിഡേഷൻ 
കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ വാല്യൂവേഷൻ ആഫീസർ 

നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും 
അസിസ്റ്റന്റ് രജിസ്ട്രാർ സമർപ്പിച്ച ശുപാർശ യിൽ താഴെ 

നിർദ്ദേശിക്കുന്നു. 
പറയുന്ന കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നു. ആർ. 993 -ാം നമ്പർ 
സഹകരണ കാർഷിക വികസന ബാങ്കിന്റെ രൂപീകരണം സഹകരണ സംഘം 

( ഒപ്പ്) 
അ സാ ധു വായി പ്രഖ്യാ പിച്ച്, ആസ്തി ബാദ്ധ്യ ത കൾ ജോയിന്റ് രജിസ്ട്രാർ 
പുതുതായി രൂപീകരിച്ച 1353 -ാം നമ്പർ ബാങ്കിലേക്ക് ( ജനറൽ) ആഫീസ്, 

- ജോയിന്റ് രജിസ്ട്രാർ 
യോജിപ്പിച്ചിട്ടുള്ളതാണെങ്കിലും ലിക്വിഡേഷൻ നടപടികൾ തൃശ്ശൂർ. 

( ജനറൽ), ഇൻ- ചാർജ്ജ്. 


29th JULY 2014 ] 


CO -OPERATIVE DEPARTMENT 


154 


REGISTRATION CERTIFICATE 


No. 2468 /2014/ O /R .Dis. 


27th June 2014, 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala Co -operative 
Societies Act, 1969 (Act 21 of 1969) that the following 
Society , the particulars which is furnished in the 
Categorical Statement is registered by me today as a 
Co -operative Society under the said Act, on the basis of 
limited liability and that the bye- laws of the 
undermentioned society is also hereby registered under 
the said section . 


വയനാട് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് 

- രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 
[ ഹാജർ : കെ . ജി . ചന്ദ്രശേഖരൻ, ജോയിന്റ് രജിസ്ട്രാർ 

( ജനറൽ) ഇൻ- ചാർജ്ജി 
നമ്പർ എ . ഇ . എൽ/ 2835 / 2013 . 

2014 ഏപ്രിൽ 22. 
വിഷയം - സുൽത്താൻ ബത്തേരി സഹകരണ കാർഷിക 

ഗ്രാമവികസന ബാങ്ക് ക്ലിപ്തം നമ്പർ ഡബ്യൂ . 225 
സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടുവിച്ചത്- 
ലിക്വിഡേറ്ററെ മാറ്റി നിയമിച്ച് ഉത്തരവായത് 
സംബന്ധിച്ച്. 


സൂചന: - (1) സുൽത്താൻ ബത്തേരി അസി സ്റ്റന്റ് 

രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 3- 3 - 2014 - ലെ 
- 928 /13 നമ്പർ കത്ത്. 
(2) വയനാട് ജോയിന്റ് രജിസ്ട്രാർ 

(ജനറൽ) - ന്റെ 30 - 12 - 2013- ലെ എ . ഇ .എൽ. 
2835/ 13 നമ്പർ ഉത്തരവ്. 


Categorical Statement 


- 1. 


Name and Number of the Society - Melarkode 

Service Co -operative Bank Ltd . No . P. 1403. 


2 . 


Date of Registration — 27 -6 -2014. 


3 . 


Address — Chittilamchery, Chittilamchery (P. O .) 


4. 


Liability — Limited . 


1969 - ലെ കേരള കോ - ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് 
ആക്ടിലെ വകുപ്പ് 71( 2)( ബി ) പ്രകാരം സുൽത്താൻ ബത്തേരി 
സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ക്ലിപ്തം നമ്പർ 
ഡബ്ല . 225- ന്റെ പ്രവർത്തനം സമാപ്തീകരിച്ചു കൊണ്ടും 
സ ഹ ക രണ നിയമം വകുപ്പ് 72 ( 1) അ നു സ രിച്ച് 
സുൽത്താൻബത്തേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 
ഓഫീസിലെ സുൽത്താൻ ബത്തേരി യൂണിറ്റ് ഇൻസ്പെക്ടറെ 
സംഘ ത്തിന്റെ ലിക്വി ഡേ റ്റ റായി നിയ മിച്ചു കൊണ്ടും 
സൂചന (2 ) പ്രകാരം ഉത്തരവായിരുന്നു . 


5. 


Area of Operation — Whole area of Melarkode 
Gramapanchayath . 


6 . Main objects — To undertake agricultural credit 

activities for and to provide loans and advances 
for agricultural purposes, the rate of interest on 
such loan and advance shall be the rate fixed by 
the registrar. 


7. 


Type of society - Primary Agricultural Credit 

Societies, under Rule ( 15 ) (1 ) A 3 (a ) of Kerala 
Co -operative Societies Act 1969 . 


- സുൽത്താൻബത്തേരി താലൂക്കിൽ ഒരു യൂണിറ്റ് 
ഇൻസ്പെക്ടർ മാത്രമായതിനാൽ ജോലിഭാരം വളരെയേറെ 
ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നും, ആയതിനാൽ ടി സംഘത്തിന്റെ 
ലിക്വിഡേറ്റർ സ്ഥാനത്തുനിന്നും സുൽത്താൻബത്തേരി യൂണിറ്റ് 
ഇൻസ്പെക്ടറെ ഒഴിവാക്കണമെന്നും ടി യൂണിറ്റ് ഇൻസ്പെക്ടർ 
അപേ ക്ഷി ക്കു ക യും ആയത് സൂചന ഒന്ന് പ്രകാരം 
സുൽത്താൻബത്തേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) 
ശുപാർശ ചെയ്ത് സമർപ്പിച്ചിട്ടു ണ്ട് . ടി യൂണിറ്റ് 
ഇൻസ്പെക്ടറുടെ ജോലിഭാരം, മേൽ സംഘത്തിന്റെ അന്തിമ 
സമാ ഫീ ക രണം നട ത്തു ന്ന തിനുള്ള നട പടിക്രമങ്ങൾ, 
ഇതു സംബന്ധിച്ചുള്ള സുൽത്താൻബത്തേരി അസിസ്റ്റന്റ് 
രജിസ്ട്രാർ (ജനറൽ) - ടെ ശുപാർശ എന്നിവ വിശദമായി 
പരിശോധിച്ച് താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


8. 


72 ,00 , 000 (Rupees 


Authorised Share Capital 

Seventy Two Lakhs only) 


(a) 10000 "A Class shares of 500 each 


(b ) 2000 


" B Class shares of ` 1,000 each 


( c) 20000 " C Class shares of 10 each. 


ഉത്തരവ് 


9. Maximum borrowing Power — 150 times of paid up 

Share Capital plus Reserve Fund . 


Office of the Joint Registrar of 
Co - operative Societies (General), 
Palakkad . 


( Sd.) 
Joint Registrar of 
Co -operative Societies 

( General). 


- 1969 - ലെ കേരള കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് 
ആക്ടിലെ വകുപ്പ് 72 ( 1) പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ 
അധികാരം ഉപയോഗിച്ച് സുൽത്താൻബത്തേരി സഹകരണ 
- കാർഷിക ഗ്രാമ വികസന ബാങ്ക് ക്ലിപ്തം നമ്പർ ഡബ്യൂ . 225- ന്റെ 
ലിക്വിഡേറ്ററായി സുൽത്താൻ ബത്തേരി ജനറൽ അസിസ്റ്റന്റ് 
രജിസ്ട്രാറെ മാറ്റി നിയമിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


29th 


JULY 2014 ] 


CO -OPERATIVE DEPARTMENT 


155 


ലിക്വിഡേറ്റർ ചാർജ്ജ് യഥാവിധി ഏറ്റെടുക്കേണ്ടതും, 
ഇതു സംബന്ധിച്ച് സൂചന (2)- ലെ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുള്ള 
രേഖ കളുടെ രണ്ട് പകർപ്പു കൾ ഈ ആ ഫീ സിൽ 
med91GDOMS 0223 . NULLIM ( 2 ) -6e 2010 ou 08 
നിർദ്ദേശിച്ചിട്ടുള്ള സമയ പരിധിയ്ക്കകം ടി സംഘത്തിന്റെ 
ലിക്വി ഡേ ഷൻ നട പടികൾ പൂർത്തീക രിക്കു ന്ന തി നുള്ള 
നടപടികൾ ലിക്വിഡേറ്റർ സ്വീകരിക്കേണ്ടതാണ്. 


5. Area of Operation — Whole area of Belur, Pullur 

Periya Grama Panchayath . 

Main objects — As per Bye-law No. 5 . 
7. Authorised Share Capital — 71 ,50 ,000 . 
8. Maximum borrowing power of the society — 150 

times of paid up Share Capital plus 

Reserve Fund . 
9 . Type of society — Rule - 15 (11 )(1 )-Welfare Society. 


സഹകരണ സംഘം 
malm sɔd (2M008) 63 .0lm , 
Jom•š. 


(697) 
cao0logº oalmisod 
(20008 ), WM - J5doz . 


No. 0 . 2399 /2014 / R .Dis. 


19th June 2014 


REGISTRATION CERTIFICATE 


In exercise of the powers conferred upon me under 
Section 7 of the Kerala Co -operative Societies Act, 1969 
(Act 21 of 1969) that the following societies , the 
particulars which are furnished in the Categorical 
Statements are registered by me today as a Co -operative 
Society under the said Act, on the basis of limited liability 
and that the bye - laws of the undermentioned societies are 
also hereby registered under the said section . 


1. Name and Number of the Society — The Jawahar 

Grameena Housing Co -operative Society Ltd . 

No. S . 523 . 

Date of Registration — 19 -6 -2014 . 
3. Address — Barotti, P. O . Kolathur, Kasaragod . 

Liability — Limited . 
5. Area of Operation — Whole area of Kasaragod 

Revenue District Except East Eleri 

Grama Panchayath . 
6 . Main objects — As per Bye-law No. III 
7 . Authorised Share Capital — 65,00 ,000 . 
8 . Maximum borrowing power of the society — 150 

times of paid up Share Capital plus 

Reserve Fund. 
9. Type of society — Rule -15 I (C ) (2)-Primary Housing 

Society. 


Categorical Statements 


( 1) 


No . O . 2330 /2014/R .Dis . 

17th June 2014 
1. Name and Number of the Society — Iriya Farmer s 

Welfare Co -operative Society Ltd . No. S. 522 . 
2. Date of Registration — 17-6 -2014 . 
3. Address — P . 0 . Iriya, Pullur Village, Hosdurg , 

Kasaragod District. 
4 . Liability — Limited . 


Office of the Joint Registrar of 
Co-operative Societies (General), 
Kasaragod . 


(Sd .) 
Joint Registrar of 
Co -operative Societies 

(General), 


